Kerala Gazette No. 13 dated 27th March 2012. 
PART I 
Section iii 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണ - ഐ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 22205 / ലെഗ്. ഐ2/ 2011 / നിയമം. 


- 2011 നവംബർ 10 
തിരുവനന്തപുരം, 

1933 കാർത്തികം 19 . 


- 2011 നവംബർ 10 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി 
പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ് 
സിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011 - ലെ 47 -ാം നമ്പർ ഓർഡിനൻസ് 
2011 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ഭേദഗതി ഓർഡിനൻസ് 


1951- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ആക്റ്റ് വിം ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . - 1951- ലെ നിയമ സഭ ( അ യോഗ്യതകൾ നീക്കം ചെയ്യൽ) ആക്റ്റ് 
(1951- ലെ XV ) ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി വീം ഭേദഗതി ചെയ്യുന്നത് യുക്ത 
മായിരിക്കയാലും; 


കേരള സംസ്ഥാന നിയമ സഭ സമ്മേളനത്തിൽ അല്ലാത്ത തി നാ ലും , താൻ 
സത്വര നടപടി എടുക്കേത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഇൻഡ്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചുകൊ്, കേരള ഗവർണ്ണർ 
താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2011 - ലെ നിയമസഭ 
(അയോഗ്യതകൾ നീക്കം ചെയ്യൽ) ഭേദഗതി ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

( 2) ഈ ഓർഡിനൻസിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരമൊഴികെ, 
ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 1951 ഒക്ടോബർ 11 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേതാണ്. 


2. 1951 - ലുXV -ാം ആക്ട്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1951- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം 
ചെയ്യൽ) ആക്റ്റിന് ( 1951- ലെ XV) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശി 
ക്കപ്പെടുക ), 3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്ര 
ാബല്യമായിരിക്കുന്നതാണ്. 


3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 2 -ാം വകുപ്പ്, ( 1) -ാം 
ഉപവകുപ്പിന്റെ(1) -ാം ഖണ്ഡത്തിനുശേഷം, താഴെ പറയുന്ന വിശദീകരണവും കുറിപ്പും 
ചേർക്കേതാണ്, അതായത്: 


“ വിശദീകരണം. -- ഈ ഖണ്ഡത്തിന്റെ ആവശ്യത്തിലേക്കായി, നിയമസഭാംഗ 
ങ്ങൾ എന്നതിൽ മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പ്രതിപക്ഷ നേതാവും 
ചീഫ് വിപ്പും ഉൾപ്പെടുന്നതാണ്. 


കുറിപ്പ്: ഈ വിശദീകരണം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം 
1977 സെപ്റ്റംബർ 1 -ാം തീയതിയും ചീഫ് വിപ്പിനെ സംബന്ധിച്ചിടത്തോളം 1982 
ഒക്ടോബർ 1 -ാം തീയതിയും പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതായി കരുതപ്പെടേതാണ്. . 


എം . ഒ . എച്ച്. ഫറൂഖ്, 

- ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


ജി. മോഹനൻ പിള്ള, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


